Medical Education Department 


TENDER NOTICE 


ആലപ്പുഴ മെഡിക്കൽ കോളേ ജി ലെ ഓഫ്താൽമോളജി 
ഡിപ്പാർട്ടു മെന്റി ലേക്ക് താഴെപറയുന്ന ഉപ ക ര ണ ങ്ങ ൾ 
വാങ്ങുന്നതിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ മുദ്രവച്ച 
ടെൻഡറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


No. C1 /7628/2007/ TDMCA . 


24th August 2007. 


Separate sealed tenders are invited for the supply of 
the following stores required for the Ophthalmology 
Department in T. D . Medical College , Alappuzha . 


കമ 
- നമ്പർ 


ദർഘാസ് നമ്പരും 
ഉപകരണത്തിന്റെ പേരും 


എണ്ണം 


- 


1 


| SI. 
| No. 


Tender No. and 
Name of Equipments 


Quantity 


1 15/2007 - ഫാക്കോഇമൽസിഫയർ 
2 16 /2007 - ഫ്രീക്വൻസി ഡബിൾസ് നെഡ്മിയം 

യാഗ് ലേസർ സ്ലിറ്റ്ലാംപ് ബയോ 
മൈക്രോസ്കോപ് സഹിതം 


തം 


- 1 No. 


1 
2 


15/ 2007 Pharcoemulsifier 
16 /2007 — Frequency doubled Nedmium 

Yag lazer with slit lamp 
biomicroscope 


1 No . 


ദർഘാസ് ഫോറത്തിന്റെ വില 

അസ്സൽ - രൂപ 788 
പകർപ്പ് -രൂപ 450 
ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമ യവും - കമ ന മ്പർ 1 - ന് 3 - 10 - 2007 , 1 മണി, 
ക്രമനമ്പർ 2 - ന് 5 - 10 - 2007 , 1 മണി. 


Cost of tender form : 

Orginal - Rs. 788 

Duplicate — Rs. 450 

Last date and time of receipt of tender - 3 - 10 - 2007 , 
1 p . m . for Sl . No. 1 and 5 - 10 - 2007, 1 p . m . for Sl. No. 2. 

Date and time of opening of tender - 3 -10 - 2007, 
2 p . m . for Sl. No. 1 and 5 - 10 - 2007 , 2 p . m . for Sl. No. 2 . 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ക്രമനമ്പർ 
1 - ന് 3 - 10 - 2 007 , 2 മണി, കമ ന മ്പർ 2 - ന് 5 - 10 - 2007 , 
2 മണി. 


The tenders should be addressed to the Principal, 
T. D . Medical College , Alappuzha -688 005 . Tender No. and 
due date should be superscribed on each tender envelope . 
Late tenders will not be accepted . The tender will be 
opened at the fixed time on due date noted each tender in 
the presence of tenderers or their authorized 
representatives who may be present at that time. Intending 
tenderers may obtain tender forms from the undersigned 
during office hours on payment as noted above which is 
the price fixed for the forms. Cheques , drafts , stamps etc. 
will not be accepted towards the cost of the tender forms. 
Duplicate tender, if required will be issued on additional 
payments as above . Tender form is not transferable and 
the cost is not refundable . Tender forms will be supplied 
to the firms by registered post if payment is made by 
money order inclusive of postal charges of Rs. 50 for each 
form . Money orders will be accepted only if received 
within 10 clear working days prior to due date for 
submission of tenders. The detailed specification of each 
equipment will be supplied along with tender forms. Further 
details can be had form the college office during working 
time. Tenders should be accompanied by an agreement 
executed in Kerala Government Stamp paper worth Rs. 50 
and EMD 1 % of the total cost of the items tendered . 
Tenders without agreement and EMD will be rejected . 


ദർഘാസുകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസി 
പ്പാളിന്റെ പേർക്ക് സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് നമ്പരും 
തീയതിയും കവറിനു മുകളിൽ രേഖപ്പെടുത്തിയിരിക്കണം. 
താമ സിച്ചു കിട്ടുന്ന ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ മുകളിൽ രേഖപ്പെടുത്തിയ തീയതിയിലും 
സമയത്തും സമർപ്പിക്കുന്നവരുടെയോ അവർ നിയോഗിക്കുന്ന 
പ്രതിനിധിയുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. 
- ദർഘാസുകൾ ഓഫീസ് സമയത്ത് നിർദ്ദിഷ്ട വിലയ്ക്ക് 
മെഡിക്കൽ കോളേജ് ഓഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. 
ചെക്ക്, ഡ്രാഫ്റ്റ്, സ്റ്റാമ്പ് എന്നിവ ദർഘാസിന്റെ വിലയായി 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല. 
വില തിരികെ ലഭിക്കുന്നതുമല്ല . ദർഘാസുകൾ തപാലിൽ 
ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസിന്റെ വിലയോടൊപ്പം 
ത പാൽ ചാർജ്ജായി 50 രൂപ കൂടി മണി യോർ ഡ റായി 
അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
- ദിവസത്തിന് 10 പ്രവർത്തി ദിവ സ ത്തിനുമുൻപ് കിട്ടുന്ന 
മണിയോർഡർ മാത്രമേ സ്വീകരിക്കുകയുള്ളു. ഉപകരണത്തിന്റെ 
സാങ്കേതിക വിശദാംശങ്ങൾ ദർഘാസിനോടൊപ്പം ലഭിക്കുന്ന 
താണ്. ദർഘാസ് സമർപ്പിക്കുമ്പോൾ 50 രൂപയുടെ മുദ 
പത്രത്തിൽ സമ്മതപത്രവും ക്വാട്ടുചെയ്യുന്ന ഉപകരണത്തിന്റെ 
ആകെ വിലയുടെ 1 ശതമാനം വരുന്ന തുകയ്ക്ക് പ്രിൻസി 
- പാ ളിന്റെ പേരിൽ എടു ത്തിട്ടുള്ള ഡിമാന്റ് ഡാഫ് റ്റോ 
- സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റോ നിരതദ്രവ്യവുമായി സമർപ്പി 
- ക്കേ ണ്ട താ ണ്. സമ്മത പത്രവും നിത ര ദ വ്യവും അടക്കം 
ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 


T. D . Medical College, 
Alappuzha . 


( Sd.) 
Principal. 


